Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II 1 
വാല്യം 2 | 


27th August 2013 
2013 ആഗസ്റ്റ് 27 
5th Bhadra 1935 
1935 ഭാദ്രം 5 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


പട്ടം സബ് രജിസ്ട്രാരാഫീസിൽനിന്നും 

പരസ്യം ചെയ്യുന്നത് 
കേരള സംസ്ഥാ നത്ത് തിരു വ ന ന്ത പുരം ജില്ല യിൽ 
തിരു വ ന ന്ത പുരം താലൂക്കിൽ പേരൂർക്കട വില്ലേജിൽ 
പുതിച്ചക്കോണം മുറിയിൽ പേരൂർക്കട പി . ഒ . യിൽ മണ്ണാംമ്മൂല 
ചെക്കാലവിളാകത്ത് വീടെന്ന് എഴുതിവന്ന ചെക്കാലവിള വീട്ടിൽ 
പര ത രാ യ കുമാ ര പിള്ള അ വർ ക ളു ടെ യും 
ശാരദ അ മ്മ അ വ ര ക ളു ടെ യും മകൾ ഈ മ ന അ മ്മ 
13 - 5 - 2012 - ൽ എഴുതിവച്ചതായി കാണുന്ന ഒരു വിൽപത്രം രജി 
സ്റ്റർ ചെയ്തു കിട്ടുന്ന തി നു വേണ്ടി ടിയാ ളു ടെ 
സഹോദ ര നായ പേരൂർക്കട പി . ഒ . യിൽ ചെക്കാ ല വിള 
വീട്ടിൽ നിന്നും കവടിയാർ വില്ലേജിൽ മുട്ടട പി . ഒ . യിൽ 
റ്റി . സി . 3 / 840 - ൽ കുമാ ര പിള്ള അ വർകൾ മകൻ 
ശീ . കെ . സി . ശ്രീകു മാ രൻ നായർ 17 - 1 - 2013 - ൽ ഈ 
ആഫീസിൽ ഹാജരായി ടി വിൽപതകർത്താവ് മരിച്ചുപോയതായി 
മരണ സർട്ടിഫിക്കറ്റും, മൊഴിയും തന്നിട്ടുള്ളതനുസരിച്ച് ടി 
വിൽപത്രം P1/ 2013 -ാം നമ്പരായി സ്വീകരിച്ചിട്ടുള്ളതും, ടി 
വിൽപത്രം സംബന്ധിച്ച വിചാരണ 2013 ജൂൺ 20 -ാം തീയതി 
പട്ടം സബ് രജി സ് ടാർ ആ ഫീ സിൽവച്ച് 
നടത്തുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നതും ആകുന്നു . ആകയാൽ 
ടി വിൽപത്രം രജി സ്റ്റർ ചെയ്തു കൊടു ക്കു ന്ന തിൽ 
ആർ കെ ങ്കിലും ആ ക്ഷേ പ മോ , തർക്ക മോ ഉ ള്ള പക്ഷം 
വിചാരണ ദിവസമായ 2013 ജൂൺ 20 -ാം തീയതി പകൽ 3.30 
മണിക്ക് നേരിട്ടോ നിയമപ്രകാരം അധികാരപ്പെടുത്തിയ വക്കീൽ 
മുഖാന്തിരമോ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ട 
തും , അതിനുശേഷം വരുന്ന ആക്ഷേപങ്ങളെയോ തർക്കങ്ങ 
ളെയോപറ്റി ഗൗനിക്കുന്നതല്ലാത്തതുമാകുന്നു . 

- ( ഒപ്പ്) 
പട്ടം. 

സബ് രജിസ്ട്രാർ. 


